Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV ( N ) /12/12 -14 


GOVERN 


കേയ 


രള സർക്കി 
MENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 18 


Vol . I 
വാല്യം 1 


9th October 2012 
2012 ഒക്ടോബർ 9 

17th Aswina 1934 
- 1934 ആശ്വിനം 17 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


DEPARTMENT OF MUSEUMS AND ZOOS 

ദർഘാസ് പരസ്യം 


നമ്പർ എം.ഇസഡ് (എഫ്)- 3982/ 2012. 2012 സെപ്റ്റംബർ 17. 

-- ന്യൂഡൽഹിയിൽ പ്രഗതി മൈതാനിയിൽ നടക്കുന്ന ഭാരത 
അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ ( 2012 നവംബർ 14 മുതൽ 27 
വരെ) തിരു വ ന ന്ത പുരംമ്യൂസിയം മൃഗ ശാലാ വകുപ്പ് 
രാജാരവിവർമ്മ പെയിന്റിംഗുകളുടെ മോണോഗ്രാഫ്, പോസ്റ്റേഴ്സ് 
എന്നിവയുടെ പ്രദർശനവും വില്പനയും സംഘടിപ്പിക്കുന്നതി 
നുള്ള സ്റ്റാളിന്റെ ഡിസൈൻ തയ്യാറാക്കി പണി പൂർത്തിയാക്കി 
തരുന്നതിന് മുൻപരിചയമുള്ളവരും കേരള സംസ്ഥാന ഹൂബ്ലിക്ക് 
റിലേഷൻസ് വകുപ്പ് അംഗീകരിച്ചിട്ടുള്ളതുമായ കലാകാരന്മാർ, 
കരാറുകാർ എന്നിവരിൽ നിന്നും താഴെ പറയുന്ന വ്യവസ്ഥ 
കൾക്ക് വിധേയമായി ടെണ്ടറുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ടെണ്ടറുകൾ 22 - 10 - 2012 - ന് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3.30 - ന് തുറക്കുന്നതുമാണ്. ടെണ്ടർ ഫോമിന്റെ 
വിലയായി - 400 - വാറ്റും ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 


2 . 


പ്ലാസ്റ്റിക്ക് എമർഷൻ പെയിന്റ് ഉപയോഗിച്ച് നിറം 
പിടിപ്പിക്കേ ണ്ട തു മാ ണ് . ക്ലൈവുഡ് ബോക്സ് സിൽ 
ആ വ ശ്യ മായ ട്യൂബ് ലൈറ്റു കൾ പിടിപ്പിച്ച് 
ആ വ ശ്യ മായ ഫയിംവർക്ക് ചെയ്ത് പ്രദർശന 
സജ്ജമാക്കേണ്ടതാണ്. രാജാരവിവർമ്മ കളർ ഫോട്ടോ 
പ്രിന്റുകൾ ആവശ്യമായ ക്ലൈവുഡിൽ ഫെയിം വർക്ക് 
ചെയ്ത് പ്രദർശിപ്പിക്കേണ്ടതാണ്. 
ഡിസൈൻ പ്രകാരമുള്ള ഡിസ്പ്ലേ പാനലോടുകൂടിയ 
സെയിൽസ് കൗണ്ടറിന് ഫ്ലൈവുഡ്, റീപ്പർ , ജൂട്ട്, 
ഫർണിഷിംഗ് ക്ലോത്ത് തുടങ്ങിയവ ഉപയോഗിച്ച് 
വിൽപ്പന വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്ക 
ത്ത ക്ക വിധം ഉറപ്പുള്ള പൂട്ട്, ഡായർ, അല മാര 
എന്നിവ സഹിതം നിർമ്മിച്ച് നൽകേണ്ടതാണ്. 
3. സന്ദർശകരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിനും 
വിൽപ്പന വസ്തുക്കളുടെ സംരക്ഷണം ഉറപ്പ് വരുത്തു 
ന്നതിനുമായി റെയിലിംഗ് സ്ഥാപിക്കേണ്ടതാണ്. 
ടെണ്ടറുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ സമർപ്പിക്കേണ്ടതും 
ടെൻഡറിൽ ക്വാട്ട് ചെയ്യുന്ന മൊത്തം തുകയുടെ 1 % 
നിരതദ്രവ്യമായി നൽകേണ്ടതുമാണ്. 


കരാറുകാർ പാലിക്കേണ്ട വ്യവസ്ഥകൾ 


1. ഡിജെ പാനലുകൾക്ക് കേരളീയ വാസ്തുശില്പ 
മാതൃക സ്വീകരിക്കേണ്ടതും, ക്ലൈവുഡ് കൊണ്ട് പണി 
പൂർത്തിയാക്കി പുട്ടി, പമർ എന്നിവ ഉപയോഗിച്ച് 
ഫിനിഷ് ചെയ്തും അനുയോജ്യമായ നിറത്തിലുള്ള 


4. തെരഞ്ഞെടുക്കപ്പെട്ട കരാറുകാരൻ - 50 മുദ്രപത 
- ത്തിൽ എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. 
ഡിസൈൻ പ്രകാരമുള്ള നിർദ്ദേശിക്ക പ്പെട്ട എല്ലാ 
ജോലികളും തൃപ്തികരമായ വിധം പൂർത്തിയാക്കി 
12 - 11 - 2012 വൈകുന്നേരം 5 മണിയ്ക്ക് മുമ്പായി 
ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെഏൽപ്പിക്കേണ്ടതാണ്. 
കരാറുകൾ അംഗീകരിക്കുന്നതിനോ നിരാകരിക്കുന്ന 
തിനോ ഉള്ള പൂർണ്ണ അധികാരം മ്യൂസിയം മൃഗശാലാ 
വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
വകുപ്പ് പ്ലാനിംഗ് സെല്ലിന്റെ നിർദ്ദേശ പ്രകാരം 
ഭംഗിയ്ക്ക് വേണ്ടി വരുന്ന ചെറിയ മാറ്റങ്ങൾ സ്വീകരി 
ക്കേണ്ടതാണ്. 


1 


. 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ - ( ഒപ്പ്) 
കാര്യാലയം, 

ഡയറക്ടർ. 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


